11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


: 


? 


s 


: 


സ 


12 S Ment of 


* KERA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 3 
3rd March 2020 

1195 കുംഭം 19 
19th Kumbham 1195 
1941 ഫാൽഗുനം 13 
13th Phalguna 1941 


Vol . IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co-operative Department 


കൊല്ലം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( ഹാജർ : പി. ജെ . അബ്ദുൽ ഗഫാർ 


നമ്പർ എ . ഇ .എൽ. 7689/ 1997. 


2020 ജനുവരി 9. 


വിഷയം : - സഹകരണം- സമാപ്തീകരണം- - കൃ . 885 ആവണീശ്വരം ഫുഡ് ഗയിൻസ് ആന്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് 

സഹകരണ സംഘം ( ക്ലിപ്തം ) - 1969 - ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 11 ) പ്രകാരം ലിക്വിഡേറ്റ് 
റായിരുന്ന പത്തനാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ മാറ്റി ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി തലവൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം: - (1) ഈ ആഫീസിലെ 26 - 11- 1997 - ലെ എച്ച്. എം . 733597 നമ്പർ ഉത്തരവ്. 


( 2) പത്തനാപുരം സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 22-8- 2019 - ലെ 612/ 19 -ാം നമ്പർ കത്ത്. 


ക്യൂ . 885 ആവണീശ്വരം ഫുഡ് ഗയിൻസ് ആന്റ് ഹോഡ് ലോഡ് വർക്കേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം)- ന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും പത്തനാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1) പ്രകാരം 
ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടി ലിക്വിഡേറ്റർ 31- 12 - 1997- ൽ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ചാർജ്ജ്എടുത്തിട്ടുണ്ട്. ടി സംഘത്തിന്റെ 
സമാ പ് തീ ക രണ നട പടികൾ വേഗത്തിൽ പൂർത്തീ ക രിക്കു ന്ന തിന്റെയും സമാ പ് തീ ക ര ണ ത്തിലുള്ള സംഘ ങ്ങ ളുടെ 
ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർമാരുടെ ജോലി ക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി 


Gaz. No. 9/2020 /DTP (Co-operative ). 


285 


3rd MARCH 2020) 


CO -OPERATIVE DEPARTMENT 


38 


ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25 - 7- 2019- ൽ ചേർന്ന താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) മാരുടെ അവലോകന 
യോഗത്തിൽ തീരുമാനിച്ചിരുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല പത്തനാപുരം യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം 
തലവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് നൽകി ഉത്തരവാകണമെന്ന് പരാമർശം (2 ) പ്രകാരം പത്തനാപുരം സഹകരണസംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല നിലവിലെ യൂണിറ്റ് ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റി മറ്റൊരു യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ഏൽപ്പിക്കേണ്ടതാണെന്ന് ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


പരാമർശം ( 1) പ്രകാരം ക്യൂ . 885 ആവണീശ്വരം ഫുഡ് ഗയിൻസ് ആന്റ് ഹെഡ് ലോഡ് വർക്കേഴ്സസ് സഹകരണ 
സംഘം ക്ലിപ്തം )- ന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന പത്തനാപുരം യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം പത്തനാപുരം സഹകരണ 
സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ തലവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം ചട്ടം 69 ( 11 ) പ്രകാരം ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി മാറ്റി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന പത്തനാപുരം യൂണിറ്റ് ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ 
ആസ്തികളും രജിസ്റ്ററുകളും മറ്റനുബന്ധങ്ങളും തലവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതാണ്. ലിക്വിഡേറ്ററുടെ 
ചുമതല കൈമാറിയതും ഏറ്റെടുത്തതും സംബന്ധിച്ചുള്ള വിവരം ബന്ധപ്പെട്ട സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) ഈ ആഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 


സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ 
സ്വീകരിക്കേണ്ടതാണ്. 


( 2 ) 


നമ്പർ എ . ഇ .എൽ. 5713 / 2017. 

- 2020 ജനുവരി 9. 
വിഷയം: - സഹകരണം - സമാപീകരണം 4291 ചവറ കോക്കനട്ട് പ്രോസസിംഗ് ആന്റ് മാർക്കറ്റിംഗ് സഹകരണ സംഘം 

( ക്ലിപ്തം) _ 1969- ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 11 ) പ്രകാരം ലിക്വിഡേറ്ററായിരുന്ന ചവറ 
യൂണിറ്റ് ഇൻസ്പെക്ടറെ മാറ്റി ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി തേവലക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ച് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
പരാമർശം:- (1) ഈ ആഫീസിലെ 28- 10 - 2017 - ലെ എച്ച്. എം. 5713 /17 നമ്പർ ഉത്തരവ്. 

- (2) കരുനാഗപ്പള്ളി സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 2- 8- 2019 - ലെ ഇ1/19 -ാം നമ്പർ കത്ത്. 
- 4291 ചവറ കോക്കനട്ട് പ്രോസസ്സിംഗ് ആന്റ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ( ക്ലിപ്തം )- ന്റെ പ്രവർത്തനം സമാപീകരിക്കു 
ന്നതിനും ചവറ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 
ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന്റെയും സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ 
ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർമാരുടെ ജോലി കമീകരിക്കുന്നതിന്റെയും ഭാഗമായി 
ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25 -7 - 2019- ൽ ചേർന്ന താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മാരുടെ അവലോകന 
യോഗത്തിൽ തീരുമാനിച്ചിരുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല ചവറ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം തേവലക്കര 
യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് നൽകി ഉത്തരവാകണമെന്ന് പരാമർശം (2 ) പ്രകാരം കരുനാഗപ്പള്ളി സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല നിലവിലെ യൂണിറ്റ് ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റി മറ്റൊരു യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ഏൽപ്പിക്കേണ്ടതാണെന്ന് ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- പരാമർശം (1) പ്രകാരം 4291 ചവറ കോക്കനട്ട് പ്രോസസ്സിംഗ് ആന്റ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ( ക്ലിപ്തം ) - ന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന ചവറ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം കരുനാഗപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) ആഫീസിലെ തേവലക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ 1969- ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 (11 ) പ്രകാരം 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി മാറ്റി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന ചവറ യൂണിറ്റ് ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ ആസ്തികളും 
രജിസ്റ്ററുകളും മറ്റനുബന്ധങ്ങളും തേവലക്കര യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതാണ്. ലിക്വിഡേറ്ററുടെ ചുമതല 

കൈമാറിയതും ഏറ്റെടുത്തതും സംബന്ധിച്ചുള്ള വിവരം ബന്ധപ്പെട്ട സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഈ 
ആഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 


- സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ 
സ്വീകരിക്കേണ്ടതാണ്. 


286 


3rd MARCH 2020] 


CO -OPERATIVE DEPARTMENT 


നമ്പർ എ . ഇ .എൽ. 2366 / 2006. 


2020 ജനുവരി 9. 


വിഷയം: - സഹകരണ വകുപ്പ് സമാപ്തീകരണം - കറവൂർ പട്ടിക ജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ ക്യൂ . 419 - 1969- ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 11 ) പ്രകാരം നിലവിലെ ലിക്വിഡേറ്ററെ 
മാറ്റി പുതിയ ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


പരാമർശം: - (1) ഈ ആഫീസിലെ 19 - 4- 2006- ലെ എച്ച്. എം . 6076/ 04 നമ്പർ ഉത്തരവ്. 


| (2 ) പത്തനാപുരം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 22 - 8- 2019 - ലെ 612 / 19 നമ്പർ കത്ത്. 


ക്യൂ . 419 കറവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും തെന്മല യൂണിറ്റ് 


ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ പുനലൂർ 


താലൂക്ക്പുതിയതായി രൂപീകരിച്ചതനുസരിച്ച് പത്തനാപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ യൂണിറ്റുകൾ 
വിഭജിച്ചതിന്റെ ഭാഗമായി തെന്മല യൂണിറ്റ് ഇല്ലാതായി. തെന്മല യൂണിറ്റ് ഇൻസ്പെക്ടർ നിലവിൽ ഇല്ലാത്തതിനാലും ടി 
യൂണിറ്റിന്റെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് മറ്റ് യൂണിറ്റ് ഇൻസ്പെക്ടർ ആയതിനാലും ടി സംഘത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ വേഗത്തിലാക്കുന്നതിന് പത്തനാപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ആഫീസ് ഇൻസ്പെക്ടറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവുണ്ടാകണമെന്ന് പത്തനാപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) പരാമർശം 
( 2 ) പ്രകാരം ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ വേഗത്തിൽ 
പൂർത്തീകരിക്കുന്നതിന്റെയും സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് 
ഇൻസ്പെക്ടർമാരുടെ ജോലി ക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25- 7- 2019 - ൽ ചേർന്ന 
താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മാരുടെ അവലോകന യോഗത്തിൽ തീരുമാനിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ 
ലിക്വിഡേഷൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ മാറ്റി നിയമിക്കേണ്ടത് അനിവാര്യമാണെന്ന് 


ബോധ്യപ്പെട്ടതിനാൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


സമാപ്തീകരണത്തിലുള്ള ക്യൂ . 419 കറവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി, പരാമർശം 
(1) പ്രകാരം നിയമിച്ചിട്ടുള്ള തെന്മല യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം പത്തനാപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
ആഫീസ് ഇൻസ്പെക്ടറെ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 11 ) പ്രകാരം ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
മാറ്റി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 


- സംഘത്തിന്റെ ലിക്വിഡേറ്ററായ തെന്മല യൂണിറ്റ് ഇൻസ്പെക്ടറെ ചുമതല വഹിച്ചിരുന്ന ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ 
ആസ്തികളും രജിസ്റ്ററുകളും മറ്റ് അനുബന്ധങ്ങളും പത്തനാപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ ആഫീസ് 


ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതും ടി വിവരം ഈ ആഫീസിൽ അറിയിക്കേണ്ടതുമാണ്. സംഘത്തിന്റെ ലിക്വിഡേഷൻ 


നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ സ്വീകരിക്കേണ്ടതാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കൊല്ലം. 


287 


3rd MARCH 2020] 


CO -OPERATIVE DEPARTMENT 


ക്ലെയിം നോട്ടീസ് 


2019 ഡിസംബർ 23 . 


Co - operative Society under the said Act, on the basis of 
limited liability and that the bye - laws of the under 
mentioned society is also hereby registered under the 
said section . 


Categorical Statement 


ബഹു . പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) - ടെ 7 - 9 - 2018 - ലെ എസ്. സി . റ്റി . എം . 
3817 118 -ാം നമ്പർ ഉത്തരവ് പ്രകാരം പി . റ്റി . 126 -ാം നമ്പർ 
കൊല്ലമുള ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി റാന്നി സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജി സ് ടാർ ( ജ നറൽ) ആഫീസിലെ അങ്ങാടി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചുത്തരവായിട്ടുള്ളതാണ്. ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കുവാനുണ്ടെങ്കിൽ 
ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
2 ( ര ണ്ട് ) മാസ ത്തി നകം ലിക്വി ഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണെന്നും ടി സംഘത്തിലേക്ക് ഏതെങ്കിലും 
ഇനത്തിൽ അടയ്ക്കു വാനുള്ള തുക നേരിൽതന്ന് രസീത് 
വാങ്ങേണ്ടതാണെന്നും അംഗങ്ങളേയും പൊതുജനങ്ങളേയും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


1 . Name and Number of the Society - - 

Chembarakey Labour Contract Co- operative 

Society Limited E1417. 
2. Date of Registration — 27-1-2020 . 
3. Address - South Vazhakkulam P. 0 ., Chembarakey, 

Aluva, Ernakulam. 
4. Liability — Limited . 
5. Area of operation — Whole Area of Ernakulam 

Revenue District Except Kadamakudy Grama 
Panchayath . 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
സഹകരണ സംഘം ഇൻസ്പെക്ടർ, 

അങ്ങാടി യൂണിറ്റ്, 
സഹകരണ സംഘം അസിസ്റ്റന്റ് 

രജിസ്ട്രാർ ( ജനറൽ) 
- ആഫീസ്, റാന്നി. 


6 . Main Objects — To Promote Self Help , Mutual Help , 

Thrift and Co -operation among Co -operatives. 


പത്തനംതിട്ട . 


7. Type of Society — Labour Contract Co - operative 

Societies - Primary - Primary Labour Contract 

Co -operative Societies , as per Rule 15 - 9 (1) . 
8 . Authorized Share Capital 7 3, 00 , 00 ,000 
9. Maximum borrowing power — 150 times of paid up 

Share Capital + Reserve Fund . 


REGISTRATION CERTIFICATE 


No . 0 (1 ) 6570/2019. 

27th January 2020. 
I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co -operative Society Act, 1969 ( Act 21 of 1969) that the 
following Society, the particulars which is furnished in the 
Categorical Statement is registered by me today as a 


Office of the Joint Registrar of 
Co -operative Societies (General), 
Ernakulam . 


( Sd.) 
Joint Registrar 

(General). 


288 


